Reg . No. രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNN 


- 
കര 


ക്കാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 | 


28th February 2012 
2012 ഫെബ്രുവരി 28 
9th Phalguna 1933 
1933 ഫാൽഗുനം 9 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 
ഹർജിക്കാരനെ നിർദ്ധ ന നായി പ്രഖ്യാപിക്കു ന്ന തിന് 
ബോധി പ്പിച്ചിട്ടുള്ള മേൽനമ്പർ ഹർജി സംഗതിയ 
സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 2012 മേയ് 
മാസം 24 -ാം തീയതി രാവിലെ 11 മണിക്ക് ഈ കോടതി 
മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചുകൊള്ളണ്ടതാണെന്ന വിവരം 
ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


ആലപ്പുഴ സബ് കോടതി മുമ്പാകെ 

| I. P. No. 2/2009 
ഹർജിക്കാരൻ: - വിനേഷമോൻ, 

S /o. പൊന്നപ്പൻ, 

കൈതത്തിൽ വെളിയിൽ, 
കോമളപുരം വില്ലേജ്, 

അവലൂക്കുന്ന് പി. ഒ., ആലപ്പുഴ. 
എതിർകക്ഷികൾ: (1) സ്റ്റേറ്റ് ഓഫ് കേരള , 

ടി ക്കുവേണ്ടി ജില്ലാ കളക്ടർ, ആലപ്പുഴ. 
(2) ദി ബ്രാഞ്ച് മാനേജർ, 

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 
അവലൂക്കുന്ന് ബ്രാഞ്ച്, 

അവലൂക്കുന്ന് പി . ഒ., ആലപ്പുഴ. 
(3) ദി ബ്രാഞ്ച് മാനേജർ, 
കനറാ ബാങ്ക്, 

ബോട്ടു ജട്ടി ബ്രാഞ്ച്, ആലപ്പുഴ. 
(4) ദി മാനേജർ, 

ബാങ്ക് ഓഫ്ബറോഡ, 
ബില്ലിംഗ് & CRM ഡിപ്പാർട്ടുമെന്റ്, 
ബോബ് കാഡ്സ് Ltd., 
നോബിൾ ചേമ്പേഴ്സ്, മാറ്റ്സൺഹൗസ്, 
Mumbai- 400 001. 


ആലപ്പുഴ, 
19 - 10 - 2011. 


റ്റി . ഡി . രാജേന്ദ്രകുമാർ , 

അഡ്വക്കേറ്റ്. 


